Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


7th May 2013 
2013 മേയ് 7 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Vaisakha 1935 
1935 വൈശാഖം 17 


PART III 
Commissionerate of Land Revenue 

MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ ശ്രീ . കെ . ഗോപാലൻ) 

(1) 
നമ്പർ ജെ . 988 / 09. 

2013 ഏപ്രിൽ 5. 
വിഷയം: - എം . എൽ. ആർ. ആക്ട് - പൊന്നാനി 

താലൂക്ക്, നന്നംമുക്ക് വില്ലേജ്, റീ സർവെ 
17 6 / 4 - ൽപ്പെട്ട 04 സെന്റ് സി . കെ . ഭൂമി 
പട്ടയ ഭൂമി യാ യി രജി സ്റ്റർ ചെയ്യു ന്നത്- 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്നത്- 

സംബന്ധിച്ച്. 
സൂചന :- (1) ശ്രീ . മൂസ്സ മുസ്ല്യാർ , മുല്ലപ്പുള്ളിയാട്ടിൽ, 

പസി ഡന്റ്, ശംസുൽ ഉലമ ഇസ്ലാംമിക് 
ചാരിറ്റബിൾ ട്രസ്റ്റ്, നന്നംമുക്ക്എന്നയാളുടെ 
അപേക്ഷ . 
(2) പൊന്നാനി തഹശീൽദാരുടെ 9- 2 - 2009- ലെ 

- ജെ1- 1072/ 09 നമ്പർ റിപ്പോർട്ട്. 
പൊന്നാനി താലൂക്ക്, നന്നംമുക്ക് വില്ലേജ്, റീ . സർവെ 
176 / 4- ൽ പ്പെട്ട 04 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1) പ്രകാരം അപേക്ഷ സമർപ്പിക്കു കയും 
ആയതിൻമേൽ പൊന്നാനി തഹശീൽദാരിൽ നിന്നും റിപ്പോർട്ട് 
ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 


- അപേക്ഷ ഭൂമി വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി. കെ . 
കുളമാണെന്നും ഇത് സ്വകാര്യ നി . കെ . ഭൂമിയാണെന്നും 
ഈ ഭൂമി ( ശീ . പുറ ത്താട്ട് ചാലിൽ മുഹ മ്മ ദ് കുട്ടി, 
പുറത്താട്ട് ചാലിൽ അബൂബക്കർ എന്നിവരിൽ നിന്നാണ് 
ശംസുൽ ഉലമ ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി 
ശ്രീ . മൂസ്സ മുസ്ല്യാർ, മുല്ല പ്പു ള്ളി യാട്ടിൽ, നന്നംമുക്ക് 
എന്നയാൾ എടപ്പാൾ സബ് രജിസ്ട്രാർ ഓഫീസിലെ 6119 / 08 -ാം 
നമ്പർ ആധാരപ്രകാരം വാങ്ങിയിട്ടുള്ളതെന്നും, ആധാരപ്രകാരം 
റീ . സ . 176 / 4 - ൽ 6.75 സെന്റ് ഭൂമിയുണ്ടെന്നും, ടി ഭൂമിയുടെ 

കൈ വ ശ ക്കാർ ശംസുൽ ഉലമ ഇസ്ലാമിക് ചാരിറ്റബിൾ 
ട്രസ്റ്റാണെന്നും, തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി 
ഭൂമിക്ക് 2000 ആണ്ടിൽ പലവക ഇനത്തിൽ നികുതി അടവാക്കി 
യിട്ടുണ്ടെന്നും ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ 

കൈവശക്കാരിൽ നിന്നും സമ്മതപത്രം ലഭിച്ചിട്ടുണ്ടെന്നും ടി 
ഭൂമി പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലയെന്നും തഹശീൽദാരുടെ 
റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 


- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും 26- 12 -2009 - ന് ശംസുൽ ഉലമ ഇസ്ലാമിക് 
ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് പുറത്തോട് അബൂബക്കർ 
ഹാജരാകുകയും അപേക്ഷകൻ മൂസ്സ മുസ്ല്യാർ വിദേശത്ത് 
പോയതിനാൽ 6 മാസക്കാലമായി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനം 
വഹിച്ചു വരികയാണെന്നും അറിയിച്ചു . കൂടുതൽ രേഖകൾ 
ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട് 5 - 2 - 2010, 5 - 4 - 2010 തീയതി 


കളിലായി വീണ്ടും വിചാരണ നടത്തുകയും സ്ഥലത്തിന്റെ 
അസ്സൽ ആധാരം, നികുതി രസീ ത് , ( പസി ഡ ന്റിന 
തെരഞ്ഞെടുത്തത് സംബന്ധിച്ച് മിനിട്ട് സ് ബുക്ക്എന്നിവ 
ഹാജരാക്കുകയും ചെയ്തു . കൂടാതെ 6119 / 08 , 750 / 1928 നമ്പർ 
ആധാരങ്ങളുടെ പകർപ്പ് ഹാജരാക്കി. 


നന്നംമുക്ക് എന്നയാളുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകിക്കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 

-- പൊന്നാനി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു 
ന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അടക്കമുള്ള 
ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


(2) 


അപേക്ഷ സ്ഥലത്ത് കെട്ടിട നിർമ്മാണ നിയന്ത്രണ ചട്ടം 
ബാധ ക മാ ക്കു ന്ന തിന് മുമ്പ്തന്നെ ലൈബറി കെട്ടിടം 
നിർമ്മിച്ചതായും, ഈ കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു 

കിട്ടുന്നതിനായി നന്നംമുക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും കക്ഷി അറി യിച്ച തിന 
തുടർന്ന് ഏതു ത ര ത്തിലുള്ള കെട്ടിട ത്തി നാണ് നമ്പർ 
ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും, 
കക്ഷി അപേക്ഷ യോ ടൊപ്പം ഹാജ രാ ക്കിയ രേഖകൾ 
സംബന്ധിച്ച വിശദാംശങ്ങളും അറിയിച്ചുതരുവാൻ നന്നംമുക്ക് 
ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും, ശംസുൽ 
ഉലമ ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലൈബ്രറി കെട്ടിട 
നിർമ്മാണത്തിനാണ് അനുമതി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും 
മറുപടി ലഭിക്കുകയുണ്ടായി. 

ആയതിനെ തുടർന്ന് സ്ഥലം പരിശോധിക്കുകയും കെട്ടിട 
ത്തിന്റെ ഫോട്ടോ ഹാജ രാ ക്കു വാൻ കക്ഷിക്ക് നിർദ്ദേശം 
നൽകുകയും ഫോട്ടോകൾ ഹാജരാക്കുകയും ചെയ്തു . സ്ഥല 
പരിശോധനാ സമയത്ത് ലൈബ്രറി കെട്ടിടം തുറന്നുകാണാൻ 
കഴിയാത്തതിനാലും കെട്ടിടത്തിന്റെ നിർമ്മാണം പള്ളിയായി 
ഉപയോഗിക്കുന്ന തരത്തിലാണോയെന്നും സംശയം തോന്നിയ 
തിനാൽ ഇക്കാര്യത്തിൽ തഹശീൽദാരിൽനിന്നും വിശദമായ 
റിപ്പോർട്ട് ആവശ്യ പ്പെട്ടു . അപേക്ഷയ്ക്ക് ആസ്പദമായ 
റീ . സ . 176 / 4 - ൽപ്പെട്ട നി . കെ . ഭൂമിയിൽ സ്ഥിതിചെയ്യുന്ന 
കെട്ടിടത്തിൽ ഒരു ചെറിയ ലൈബ്രറി പ്രവർത്തിക്കുന്നതായും 
ടി കെട്ടിടത്തിൽ നമസ്കാരം നടന്നുവരുന്നതായും തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 

അപേക്ഷ ഭൂമി വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി . കെ . 
കുളമാണെങ്കിലും സ്ഥലപരിശോധനയിൽ കുറച്ച് ഭാഗം മാത്രമേ 
നിലവിൽ കുളമായി സ്ഥിതി ചെയ്യുന്നുള്ളൂ എന്ന് ബോദ്ധ്യ 
പ്പെട്ടതിനാൽ ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യ 
പ്പെട്ടതനുസരിച്ച് റീ. സ . 176 / 4 - ൽപ്പെട്ട 14 സെന്റ് നി . കെ . 
ഭൂമിയിൽ ഏകദേശം 4 സെന്റ് ഭൂമിയോളം മണ്ണിട്ട് നികത്തി 

കെട്ടിടം നിർമ്മിച്ചിട്ടു ണ്ടെന്നും, ബാക്കി 10 സെന്റ് ഭൂമി 
ഇപ്പോഴും കുളമായിതന്നെ നിലനിൽക്കുകയാണെന്നും കാണിച്ച് 

കെച്ച് സഹിതം തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചു . 
റീ . സ . 176 /4 - ൽപ്പെട്ട 14 സെന്റ് സി. കെ . ഭൂമിയിൽ അപേക്ഷകന് 
6119/ 08 -ാം നമ്പർ ആധാരപ്രകാരം 1/4 സെന്റ് ഭൂമിയാണ് തീരു 
സിദ്ധിച്ചിട്ടുള്ളതെന്നും, ഇതിൽ നാല് സെന്റ് കുളം നികത്തി 
യാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്നും, ബാക്കി 234 സെന്റ് 
കുളമായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും ഹാജരാക്കിയ 
രേഖകളുടെയും തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാന 
ത്തിൽ ബോദ്ധ്യപ്പെട്ടതിനാൽ പൊന്നാനി താലൂക്ക്, നന്നംമുക്ക് 
വില്ലേജ്, റീ . സ . 176 / 4 - ൽപ്പെട്ട 04 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകുന്ന 
തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
23 - 10 - 2012 - ലെ 20 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം 1, പേജ് 
3448 ) താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് 
ഓഫീസ്, കൃഷി ഭവൻ, വഹ സ്ഥലം എന്നിവിടങ്ങളിലും 
പര സ്യ പ്പെടു ത്തി യെ ങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

-- മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, നന്നംമുക്ക് 
വില്ലേജ്, റീ . സ . 176 / 4 - ൽപ്പെട്ട 04 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . മൂസ്സ മുസ്ല്യാർ, മുല്ലപ്പുള്ളിയാട്ടിൽ, 
പ്രസിഡന്റ്, ശംസുൽ ഉലമ ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, 


നമ്പർ ജെ . 8719 / 2011. 

2013 ഏപ്രിൽ 2. 
വിഷയം: - എം . എൽ. ആർ. ആക്ട്- പൊന്നാനി 

താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ സർവ്വ 
154/ 2 - ൽപ്പെട്ട 26 സെന്റ് സി . കെ . ഭൂമി 
പട്ടയ ഭൂമിയായി രജി സ്റ്റർ ചെയ്യു ന്നത് 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്നത് 

സംബന്ധിച്ച്. 
സൂചന --( 1) ശീ . സത്യ പാൽ s / o സുഭദ്ര അ മ്മ , 

നാറാണം ചുമരത്ത്എന്നയാളുടെ അപേക്ഷ . 
(2) പൊന്നാനി തഹശീൽദാരുടെ 3 - 9 - 2011, 
25 - 9 - 2012 തീയതികളിലെ 8517 / 09 / ജെ1 

നമ്പർ റിപ്പോർട്ട്. 
- പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ . സർവെ 
154 / 2 - ൽ പ്പെട്ട 26 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനുമതിക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുക 
യുണ്ടായി. ടി അപേക്ഷയിൻമേൽ പൊന്നാനി തഹശീൽദാർ 
സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- അപേക്ഷയ്ക്കടിസ്ഥാനമായ ഭൂമി വില്ലേജ് റിക്കാർഡുകൾ 
പ്രകാരം നി . കെ . കുളമാണെന്നും എടപ്പാൾ സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 2951/ 02, 3074 / 03 എന്നീ നമ്പർ ജന്മം തീരാധാര 
പകാരം അപേക്ഷ ക നായ ശീ . എൻ. കെ . സത്യപാൽ 
എന്നയാൾ കൈവശം വച്ചു വരുന്നതാണെന്നും ടി ആധാരങ്ങൾ 
പ്രകാരം കോലളവ് അംശം റീ . സ . 154 / 1, 2 എന്നീ നമ്പരു 
കളിലായി 33.43 സെന്റ് വസ്തുവാണ് ഉള്ളതെന്നും ഇതിൽ 
154 / 2- ൽപ്പെട്ട 26 സെന്റ് രജിസ്ട്രേഡ് ലാന്റാക്കി മാറ്റുന്നതിനാണ് 
കക്ഷി അപേക്ഷ നൽകി യിട്ടു ള്ള തെന്നും ടി 26 സെന്റ് 
ഭൂമി ഒഴികെ ബാക്കിയുള്ള ഭൂമി റീ . സ . 154/ 1- ൽ ഉൾപ്പെട്ടതാ 
ണെന്നും ആയത് അപേക്ഷകന്റെ കൈവശത്തിലാണെന്നും, 
റീ. സ . 154/ 2- ൽപ്പെട്ട മൊത്തം 26 സെന്റ് ഭൂമിക്ക് അപേക്ഷകൻ 
നികുതി അട വാക്കു ന്നില്ലയെന്നും ടി ഭൂമി പഞ്ചായത്തിൽ 
നിക്ഷിപ്തമല്ലായെന്നും അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും 31 - 10 - 2011 - ന് അപേക്ഷകനു വേണ്ടി 
ടിയാൻ ചുമ ത ല പ്പെ ടു ത്തിയ പ്രകാരം ഭാര്യാ പി താ വ് 
ബാലകൃഷ്ണൻ s/ o ഗോപാലൻ നായർ എന്നയാൾ ഹാജരായി. 


അപേക്ഷയിൽ പരാമർശിക്കുന്ന ഭൂമി സത്യ പാ ലിന് 
2951/ 2002 -ാം നമ്പർ ആധാരപ്രകാരം മാതാവ് സുഭദ്ര അമ്മ 
എന്നവർ എഴുതികൊടുത്തതാണെന്നും ടി സുഭദ്ര അമ്മ എന്ന 
വർക്ക് ടി സ്ഥലം പറ ങ്ങോ ടൻ എന്ന വ രിൽ നിന്നും 
2392 / 93 -ാം നമ്പർ ജന്മം തീരാധാരപ്രകാരം ലഭിച്ചതാണെന്നും ടി 
ഭൂമി 1918 / 96 -ാം നമ്പർ വെറുമ്പാട്ടം 1170/ 67 -ാം നമ്പർ ഒഴിമുറി, 
1438 / 68 നമ്പർ അ വ കാശം ഒഴിമുറി പൊന്നാനി ലാന്റ് 


ടബ ണ ലിലെ 20 / 1977 -ാം നമ്പർ കയ സർട്ടിഫിക്കറ്റ് 

- ( 2) 
എന്നിവകൾ പ്രകാരം സിദ്ധിച്ചതാണെന്ന് ബോധിപ്പിക്കുകയും 

നമ്പർ ജെ . 5902/ 08. 

2013 ഏപ്രിൽ 2 . 
ആധാരങ്ങളുടെ പകർപ്പുകൾ ഹാജരാക്കുകയും ചെയ്തു . 
കൂടാതെ 17 - 7 - 2012 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . തിരൂരങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് വില്ലേജ്, 
സ്ഥലപരിശോധനയിൽ അപേക്ഷയ്ക്ക്ആസ്പദമായ സ്ഥലത്ത് റീ . സ . 482 /1 പഴയ രീ . സ . 403 / 1- ൽപ്പെട്ട 9. 3 സെന്റ് 
പണി പൂർത്തിയാകാത്ത പുതിയ വീട് ഉണ്ടെന്നും ആയതിന് - നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
പഞ്ചായത്തിൽ നിന്നും കെട്ടിട നമ്പർ ലഭിച്ചിട്ടുണ്ടെന്നും ഭൂമി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി യ് ക്കായി 
ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

ശ്രീ . തറോൽ ബാലൻ s/o ഉണ്ണീരി, പരുത്തിക്കാട്, വള്ളിക്കുന്ന് 
തഹശീൽദാരുടെ 3 - 9 - 2011, 26 - 9 - 2012 തീയതികളിലെ 

എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ 
റിപ്പോർട്ട്, ഹാജരാക്കിയ രേഖകൾ, സ്ഥലപരിശോധനയിൽ 

പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി 
ബോദ്ധ്യപ്പെട്ട സംഗതികൾ ഇവയെല്ലാം കണക്കിലെടുത്ത് 

മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ 
എടപ്പാൾ റീ . സ . 154 / 2 - ൽപ്പെട്ട 26 സെന്റ് സി . കെ . ഭൂമി 

ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്ന 

മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യ 
തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 2013 
ജനുവരി 22 - ലെ 4 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം 2) 

പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് 

ആർ. ഡി . ഒ. മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പി 
ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ 

ക്കേണ്ടതാണ്. 
സ്ഥലത്തും പര സ്യ പ്പെ ടു ത്തി യെ ങ്കിലും ആരുംതന്നെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

നമ്പർ ജെ . 8532 / 12 (1 ). 

2013 മാർച്ച് 27 . 
മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, എടപ്പാൾ 
വില്ലേജ്, റീ . സ . 154 / 2 - ൽപ്പെട്ട 26 സെന്റ് സി . കെ . ഭൂമി 

തിരൂർ താലൂക്ക്, കാട്ടി പ്പരുത്തി വില്ലേജ് 
അപേക്ഷകനായ ശ്രീ . സത്യപാൽ s/o സുഭദ്ര അമ്മ, നാറാണം റീ . സ . 224 / 22- ൽപ്പെട്ട 14 സെന്റ് സി. കെ . ഭൂമി എം. എൽ. ആർ. 
ചുമരത്ത്, കോലളമ്പ് അംശം, പൂക്കരത്തറ ദേശം, എടപ്പാൾ ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
വില്ലേജ് എന്ന യാളുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് അനു മ തി യ്ക്കായി ശ്രീ . അബ്ദുൾ കരീം s/ o മുഹമ്മദ്, 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ -- ചേരിയത്ത് വീട്ടിൽ, പി. ഒ. വളാഞ്ചേരി എന്നയാൾ അപേക്ഷ 
ഉത്തരവാകുന്നു. 

സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. 
-- പൊന്നാനി തഹശീൽദാർ ടി ഭൂമി നികുതിവിധേയ ഭൂമി ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
യാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ അനു മ തി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
വരുത്തുന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അടക്ക ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
മുള്ള നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പ ടി കൾ ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
സ്വീകരിക്കേണ്ടതുമാണ്. 

ത്തിനകം തിരൂർ ആർ. ഡി. ഒ. മുമ്പാകെ രേഖാമൂലം എഴുതി 
( ഒപ്പ്) 

ബോധിപ്പിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 

( ഒപ്പ്) 
തിരൂർ. 

ഓഫീസർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
നോട്ടീസ് തിരൂർ. 

ഓഫീസർ. 


- (1) 


നമ്പർ ജെ . 5901/ 08. 

2013 ഏപ്രിൽ 2, 
തിരൂരങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് വില്ലേജ് 
റീ . സ . 482 / 1 ( pt) പഴയ റീ . സ . 403/ 1 - ൽപ്പെട്ട 14 /4 സെന്റ് 
നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമി യായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി യ് ക്കായി 
(1) ശ്രീ . പട്ടയിൽ വേലായുധൻ s/o തുപൻ, (2) ഭാര്യ വിദ്യ, 
പരുത്തിക്കാട്, വള്ളിക്കുന്ന് പി . ഒ. എന്നിവർ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം. എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനു മ തി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം തിരൂർ ആർ. ഡി . ഒ. മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


